GOVERNMENT 


OFKERALA 


Regn . No. KERBIL /2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No. KL / TV ( N )/ 634 /2018-20 


d 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ആഗസ്റ്റ് 4 

4th August 2020 
1195 കർക്കടകം 20 
20th Karkadakam 1195 

1942 ശാവണം 13 
13th Sravana 1942 


31 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


4th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


5618 


Kottarakkara Taluk 


Pathanapuram Taluk 


പരസ്യം 


പരസ്യം 


( 1 ) 


നമ്പർ എൻ2-2866 / 2020 . 


2020 മേയ് 29 . 


( 1) 
നമ്പർ എ4-866112020 . 

2020 ജൂൺ 29 . 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ ചിത 

വില്ലേ ജിൽ 
വള വു പച്ച പി . ഒ . കളിയി ലിൽ വീട്ടിൽ ദിലീപ് കുമാർ 
17 -4-2020 -ൽ മരണപ്പെട്ടു പോ യി , പരേ തന്റെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ 
മാതാവ് ടിയിൽ അരുന്ധതി കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും 
വിചാ ര ണ യും 

നട ത്തി യ തിൽ പര തന്റെ 
അവകാശിയായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് 
അറിയുന്നു . 


പത്ത് നാ പു രം താ ലൂ ക്കിൽ തല വൂർ വില്ലേ ജിൽ 
നടു ത്ത രി എന്ന സ്ഥലത്ത് ച രു വിള പുത്തൻവീട്ടിൽ 
ജി . ചന്ദ്രശേഖരൻ നായർ 18-11-2019 -ാം തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്. തലവൂർ ഇന്ത്യൻ ബാങ്കിൽ ഹാജരാക്കുന്ന 
തിനും മറ്റാവ ശ്യ ങ്ങൾക്കു മായി അവകാശ സർട്ടിഫിക്കറ്റ് 
അ നുവദിക്കണമെന്ന് കാണിച്ച് പരേ തന്റെ ഭാര്യ 
ലീല സി . നായർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 


അവ കാശ 


0 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബം 


കമ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട കക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


73 


നമ്പർ 


1 


ലീല സി . നായർ 


ഭാര്യ 


52 


രേഖ 


2 


രമ്യാ ചന്ദ്രൻ 


മകൾ 


33 


അരുന്ധതി 

മാതാവ് 
പര തൻ അവി വാ ഹി ത നാ യി രു ന്നു . പരേ തന്റെ 
നിയ മാ നു സ ത അവ കാ ശി ഇതിൽ 

മുക ളിൽ 
പ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പസിദ്ധ ം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


3 


രാഹുൽ, സി . 


മകൻ 


32 


4 


ഈശ്വരിയമ്മ 


മാതാവ് 


82 


വ ഒ ര 


(2 ) 
നമ്പർ എ4-855312020 . 

2020 ജൂൺ 29 . 
കൊട്ടാ ര ത ര 

താ ലൂ ക്കിൽ 

ഇട്ടിവ വില്ലേ ജിൽ 
ചരിപ്പറമ്പ് പി . ഒ . , അഷ്ടപദിയിൽ ശീതൾ ബി . നായർ 
28 -4-2020 - ൽ മരണപ്പെട്ടുപോയി. പരേതയുടെ പേരിലുള്ള 
ആശ്രിത നിയമനത്തിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
ഭർത്താവ് ടിയിൽ അനൂപ്, സി . ജി . കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ താഴെപ്പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുള്ളതാണ്. ആയതിനാൽ 
ക മ ന മ്പർ 1 മുതൽ 4 

കക്ഷി കൾ പരേ ത ന്റെ 
അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവ സ ത്തി നകം പത്ത നാ പുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാ വധി 

കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എൻ2-3488 | 2020 . 


2020 ജൂൺ 22 . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബം 


1 


53 


2 


19 


പത്ത് നാ പു രം താ ലൂ ക്കിൽ പട്ടാഴി വില്ലേ ജിൽ 
പന്ത പ്ലാ വ് തരി യിൽ 

കുറ്റി 

വട ക്കേ തിൽ വീട്ടിൽ 
ശാമുവേൽ ലൂക്കോസ് 1-6 - 1998 -ാം തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്. കെ . എസ് . എച്ച് . ബി.- യിൽ ഹാജരാ 
ക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്ന് കാണിച്ച് പരേ തന്റെ 
അനിമോൻ, ആർ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 


അനൂപ്, സി . ജി . 

ഭർത്താവ് 
ശിവാനി അനൂപ് 

മകൾ 
പരേതയുടെ നിയമാനുസൃത അവകാശികൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
ഒരവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജ രാ യി രേഖ കൾ സഹിതം സമർപ്പിക്കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മ കൻ 


കമ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ടകക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


നമ്പർ 


1 


ജോസ് മോൻ 


മകൻ 


48 


താലൂക്കാഫീസ്, 
കൊട്ടാരക്കര. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


അനിമോൻ 


46 


94 


